PART IV 
Private Advertisements and Miscellaneous 

Notifications 


കേരള സംസ്ഥാന വൈദ്യുതി ബോർഡ് 


വിജ്ഞാപനം 


( ഇൻഡ്യൻ ഇലക്ട്രിസിറ്റി ആക്ട് 2003 - ലെ 164 -ാം 
വകുപ്പു പ്രകാരം ) 


നമ്പർ റ്റി . സി . കെ / 259 / ഡിബി2 /2009 - 10. 2009 മേയ് 26 . 

വിയ്യാത്ത് പവർ ( പവറ്റ്) ലിമിറ്റഡ് പുതിയതായി 
നിർമ്മിക്കുന്ന ഇരുട്ടുകാനം എസ്. എച്ച്. ഇ . പി. യിൽ നിന്നും 
നിലവിലുള്ള 66 കെ . വി. പള്ളിവാസൽ- കോതമംഗലം ലൈനി 
ലേക്ക് ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിൽ വെള്ളത്തൂ 
വൽ, ആനവിരട്ടി എന്നീ വില്ലേജുകളിൽ കൂടി പുതിയതായി 
നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന 66 കെ . വി. ഡി . സി . ലൈനിന്റെ 
( പാരംഭ ജോലി കൾക്കും സർവ്വേ ജോലി കൾ ക്കും ടി 
ലൈനിന്റെ നിർമ്മാണ ജോലികൾക്കും വേണ്ടി ഇലക്ട്രിസിറ്റി 
ബോർഡിന്റെയോ വിയ്യാത്ത് പവർ ( പവറ്റ് ലിമിറ്റഡി 


ഉദ്യോഗസ്ഥന്മാരോ ജീവനക്കാരോ മേൽപ്പറഞ്ഞ താലൂക്കിലെ 
വെള്ളത്തൂവൽ, ആനവിരട്ടി എന്നീ വില്ലേജുകളിലെ കമ്പിലൈൻ 
മുതൽ ഇരുട്ടുകാനം പവർ ഹൗസ് വരെയുള്ള സ്ഥലങ്ങളിൽ 
അ വ രുടെ ജോലി സംബന്ധമായി പ്രവേശിക്കു ന്നതാണ്. 
ഈ ലെ നി നോ ട നു ബ ന്ധിച്ചുള്ള എല്ലാ സാമ്പ ത്തിക 
ബാദ്ധ്യതകളും ഇരുട്ടുകാനം എസ്. എച്ച്. ഇ . പി.യ്ക്കുവേണ്ടി 

ലൈൻ നിർമ്മിക്കുന്ന വിയ്യാത്ത് പവർ ( പവറ്റ് ലിമിറ്റഡിന് 
മാത്രമായിരിക്കും. പ്രസ്തുത ജോലി ചെയ്യുന്നതിൽ നിന്നും 
അവരെ തടസ്സപ്പെടുത്തുന്നത് നിയമ വിരുദ്ധമാണ് എന്ന് 
ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു . 


ട്രാൻസ്മിഷൻ സർക്കിൾ, 
കളമശ്ശേരി. 


( ഒപ്പ്) 


ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ 


